Regn . No . KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/12-14 


GOVERN 


കര 


ള സർക്ക് 


WMENT OF 


ലാൽ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 
വാല്യം 1 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd October 2012 
2012 ഒക്ടോബർ 23 
1st Karthika 1934 
1934 കാർത്തികം 1 


No. 1 

| | 20 
നമ്പർ 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


ക്ലെയിം നോട്ടീസ് 


നമ്പർ MI/Lq/ C N 01/ 2012 . 


- 2012 ആഗസ്റ്റ് 8. 


നമ്പർ 585 / 2012. 


2012 മേയ് 9. 


ന 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 2 - 4- 2012 - ലെ 
സി. എസ്. 3/ 1107 / 07 -ാം നമ്പർ ഉത്തരവ് പ്രകാരം ആർ. 585 -ാം 
നമ്പർ പൊയ്യ കയർ വ്യവസായ സഹകരണ സംഘം ( ക്ലിപ്തം) 
ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും തൃശ്ശൂർ കയർ പ്രോജക്ട് 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ സംഘത്തിന്റെ ലിക്വിഡേറ്റർ 
ആയി 21- 4- 2012 - ൽ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. 


1969 - ലെ കേരള സഹകരണ സംഘം ആക്ടിലെ 12 -ാം 
വകുപ്പ് അനുസരിച്ച് ബഹു . കയർ വികസന ഡയറക്ടറുടെ 
2 - 2- 2012 - ലെ സി . എസ്. 3 / 9795/ 05 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 
കണ്ണൂർ കയർ പാജക്ടിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന 
കടമ്പൂർ കയർ വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് 
നമ്പർ 616 , കട ബൂർ, എട ക്കാർ പി . ഒ . , കണ്ണൂർ എന്ന 
സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുവാനും ടി സംഘ 
ത്തിന്റെ ലിക്വി ഡേ റ്റ റായി കണ്ണൂർ കയർ പാജിക് ട് 
ഓഫീസിലെ മോണിറ്ററിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുവാനും 
ഉത്തര വാ യി രിക്കുന്നു . അതുപ്രകാരം ഞാൻ 8 - 8 - 2012 - ന് 
ലിക്വിഡേറ്ററായി ചാർജെടുത്തിരിക്കുന്നു . 

മേൽ ഉത്തരവു പ്രകാരം സംഘത്തിന്റെ ഇടപാടുകൾ 
അവസാനിപ്പിച്ചു സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യു 
വാൻ നടപടികൾ ആരംഭിക്കുന്നതിനാൽ മേപ്പടി സംഘത്തിൽ 
നിന്നും വല്ല മുതലുകളും ലഭിക്കുവാൻ അർഹതയുള്ളവർ ആ 
വക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ രണ്ടു മാസ ത്തി നു ള്ളിൽ ലിക്വിഡേ റ്റ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് ഇതിനാൽ ഏവരേയും 
അറിയിച്ചുകൊള്ളുന്നു . 

മേൽ പ്പ റ ഞ്ഞ തീയ തിക്കു ശേഷം ലഭിക്കുന്നതായ 
യാതൊരു അവകാശവാദങ്ങളും പരിഗണിക്കുന്നതല്ല . 


ആയതിനാൽ ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും 
എന്തെങ്കിലും ലഭി ക്കു വാ നു ഞെണ്ട ങ്കിൽ ആ വിവരം ഈ 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 2 മാസത്തിനകം 
സംഘം ലിക്വിഡേറ്ററെ നേരിലോ ചുമതലപ്പെടുത്തിയ ഏജന്റ് 
മുഖാന്തിരമോ അറിയിക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്കുശേഷം 
ഉന്നയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളും അവകാശങ്ങളും 
പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


- ( ഒപ്പ്) 


( ഒപ്പ്) 


ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 

(കയർ). 


- പ്രോജക്ട് ഓഫീസ് ( കയർ), മോണിറ്ററിംഗ് ഇൻസ്പെക്ടർ 
കണ്ണൂർ. 

( ഐ . സി. ഡി. പി .). 


തൃശ്ശൂർ. 


